Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


QA098 


06 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ആഗസ്റ്റ് 31 
31st August 2021 

1197 ചിങ്ങം 15 
15th Chingam 1197 


നമ്പർ 


34 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 9 
9th Bhadra 1943 


PART III 


Commissionerate of Land Revenue 


31st AUG , 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6889 


( 13 ) 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


മ്പർ 


ബന്ധം 


നമ്പർ സി2-4395 94002021 . 


2021 ജൂലൈ 20 . 


1 


ഭാര്യ 


73 


കദീജകുട്ടി , എൻ . എ . 
നെഫീസക്കുട്ടി 


2 


മകൾ 


55 


3 


Ooel 


53 


4 


മകൻ 


51 


അബ്ദുള്ളക്കുട്ടി 
ഫാത്തിമ , സി . എ . 


5 


മകൾ 


49 


6 


മകൻ 


48 


അബ്ദുൽ മജീദ് , സി . എ . 
- മുഹമ്മദ് ബഷീർ 


7 


45 


8 


സലീന 


മകൾ 


43 


ഒറ്റപ്പാലം താലൂക്ക് , ചെർപ്പു ള ശ്ശേരി വില്ലേജിൽ 
ചന്ദ്രമതി , കെ . , അശ്വതി , ചെർപ്പുളശ്ശേരി എന്നവർ 28-4-2021 -ാം 
തീയതിയിൽ മരണപ്പെട്ടുവെന്നും ടിയാളുടെ അവകാശിക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ 
മകൾ ബേബി സജി , വി . കെ . , മൂപ്പത്ത് വീട് എഴുവന്തല , 
നെല്ലായ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം 
നടത്തിയതിൽ താഴെപ്പറയുന്നവർ മാത്രമാണ് പരേതയുടെ 
നിയമാനുസൃത അവകാശിയെന്ന് കാണുന്നതിനാൽ അവരെ 
മാത്രം അവകാശിയായി കാണിച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . തപാൽമാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കു ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


9 


അബ്ദുസലീം 


മകൻ 


40 


( 2 ) 


നമ്പർ സി2-3930 2021 . 


2021 


ജൂലൈ 12 . 


പേര് 


പരേതയുമായുള്ള വയസ് 


ബം 


പട്ടാമ്പി താലൂക്ക് കൊപ്പം വില്ലേജ് പുലാ ശ്ശേ രി 
പയറേങ്കിൽപടി വീട്ടിൽ ചക്കി എന്നവർ 25-9-2012 - ന് മരണപ്പെ 
ട്ടിട്ടുള്ളതാണ് . ടിയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതയുടെ മരണപ്പെട്ട 
മകൾ ലീല എന്നവരുടെ മകൾ വിജയനിർമ്മല , പയറേങ്കിൽപടി , 
പൂ ലാ ശ്ശേ രി , കൊപ്പം വില്ലേജ് എന്ന വർ സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃതമായ 
അവ കാശികൾ എന്നു കാണുന്ന തിനാൽ അവരെ മാത്രം 
അവകാശികളായി കാണിച്ചു കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാ മൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമോ , നിശ്ചിത 
കാലാവധിക്കു ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


ബേബി സജി , വി . കെ . 


മകൾ 


49 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ഒറ്റപ്പാലം . 


Pattambi Taluk 


പരസ്യം 


പേര 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബ 


( 1 ) 


1 


നമ്പർ സി2-3608 2021 . 


2021 


ജൂലൈ 12 . 


വിജയനിർമ്മല 

മരണപ്പെട്ട മകൾ 

ലീല എന്നവരുടെ മകൾ 
മണികണ്ഠൻ , പി , പി . 

മകൻ 


51 


2 


40 


>> 


2021 


പട്ടാമ്പി താലൂക്ക് കപ്പൂർ വില്ലേജ് , എറ വ ക്കാട് , 
ചെറിയത്ത് വളപ്പിൽ അഹമ്മദുണ്ണി എന്നയാൾ 8-6-2019 - ന് 
മ ര ണ പ്പെ ട്ടിട്ടു ള്ള താ ണ് . ടിയാന്റെ അവ കാ ശി കൾ ക്ക് 
അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട തിലേ ക്കായി 
പരേതന്റെ ഭാര്യ കദീജകുട്ടി , ചെറിയത്ത് വളപ്പിൽ , എറവക്കാട് 
എന്ന വർ സമർപ്പിച്ച അപേക്ഷ യെ ക്കുറിച്ച് അന്വേഷണം 
നടത്തിയ തിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃതമായ അവകാശികൾ എന്നു കാണുന്നതിനാൽ 
അവരെ മാത്രം അവകാശികളായി കാണിച്ചു കൊണ്ട് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകു ന്നത് സംബന്ധിച്ച് ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടു 
ത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേ ണ്ടതാണ് . 
തപാൽ മാർഗ്ഗ മോ , നിശ്ചിത കാലാ വ ധിക്കു ശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 3 ) 
നമ്പർ സി2-4023 2021 . 

ജൂലൈ 14 . 
പട്ടാമ്പി താലൂക്ക് കുലുക്കല്ലൂർ വില്ലേജ് മുളയംകാവ് 
പന്തലിങ്ങൽ വീട്ടിൽ രാജശേഖരൻ എന്നയാൾ 13-5-2021 - ന് 
മര ണ പ്പെ ട്ടിട്ടു ള്ള താ ണ് . ടിയാന്റെ അ വ കാ ശി ക ൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതന്റെ 
ഭാര്യ സുമ , പന്ത ലി ങ്ങ ൽ വീട് , മുള യം കാവ് എന്ന വർ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെപറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്നതിനാൽ അവരെ മാത്രം അവ 
കാശികളായി കാണിച്ചു കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നൽകു 
ന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാ മൂലം 
ആക്ഷേപം തെളിയി ക്കേ ണ്ട താ ണ് . തപാൽ മാർഗ്ഗ മോ , 
നിശ്ചിത കാലാവധിക്കു ശേഷമോ സമർപ്പിക്ക പ്പെടുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


197 


31st AUG , 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6890 


പേര് 


പരേതനുമായുള്ള വയസ് 


ക്രമ 


പേര 


ക്ര 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബ 


മ്പർ 


ബം 


1 


സുമ , കെ . 


ഭാര്യ 


41 


1 


അശോക് കുമാർ , വി . കെ . 


ഭർത്താവ് 


64 


2 


അക്ഷയ് രാജ് , ആർ . 


മകൻ 


17 


2 


വൈശാഖ് , വി . എ . 


മകൻ 


31 


3 


ആർ . ദേവനന്ദന 


മകൾ 


13 


3 


സുശീ , വി . എ . 


മകൾ 


27 


4 


രാജകുമാരി അമ്മ 


മാതാവ് 


74 


( 6 ) 


( 4 ) 


നമ്പർ സി2-10231 2020 . 


2021 ആഗസ്റ്റ് 9 . 


നമ്പർ സി2-4122 2021 . 


2021 


ജൂലൈ 14 . 


ക . 


പട്ടാമ്പി താലൂക്ക് , ആന ക്കര വില്ലേജ് , കൂടല്ലൂർ 
വങ്ങാട്ടി ക്ക ര വീട്ടിൽ വി . 

ചാത്തു എന്ന യാൾ 
7-12-2009 -നും ഭാര്യ ദേവയാനി , വി . കെ . വെങ്ങാട്ടിക്കര , 
കൂടല്ലൂർ എന്നിവർ 29-12-2011 - നും മരണപ്പെട്ടിട്ടുള്ളതാണ് . 
ടിയാളുകളുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി പരേതരുടെ മക്കൾ ശശികുമാർ , വി . കെ . , 
മണികണ്ഠൻ , വി . കെ . വെങ്ങാട്ടിക്കര , കൂടല്ലൂർ എന്നിവർ 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതരുടെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്ന തിനാൽ അവരെ മാത്രം 
അവകാശികളായി കാണിച്ചു കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമോ നിശ്ചിത 
കാലാവധിക്കു ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


പട്ടാമ്പി താലൂക്ക് , ആനക്കര വില്ലേജ് , കൂടല്ലൂർ മാടത്തു 
തെക്കേപ്പാട്ട് വീട്ടിൽ ദേവകിഅമ്മ എന്നവർ 8-2-2018 - ന് മരണ 
പ്പെട്ടിട്ടുള്ളതാണ് . ടിയാളുടെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി പരേതയുടെ മാതാവ് മരണ 
പ്പെട്ട പാറുകുട്ടി അമ്മ എന്നവരുടെ സഹോദരൻ മരണപ്പെട്ട 
നാരായണൻ നായർ എന്നവരുടെ മകൾ ദീപ , മേലെകുന്നത്തു 
കുഴി , പുല്ലാളൂർ ദേശം , പോസ്റ്റ് പാറന്നൂർ , മടവൂർ വില്ലേജ് , 
കോഴിക്കോട് താലൂക്ക് എന്നവർ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പര ത യുടെ നിയ മാ നു സ ത മാ യ അവ കാ ശി എന്നു 
കാണുന്നതിനാൽ അവരെ മാത്രം അവകാശിയായി കാണിച്ചു 
കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നൽകു ന്നത് സംബ ന്ധിച്ച് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ട 
താണ് . തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു ശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ബം 


നമ്പർ 


ബ 


ദീപ 


1 


ശശികുമാർ , വി . കെ . 


മകൻ 


50 


2 


മണികണ്ഠൻ , വി . കെ . 


44 


പരേതയുടെ മാതാവ് 
മരണപ്പെട്ട പാറുകുട്ടി 

അമ്മ എന്നവരുടെ 
സഹോദരൻ മരണപ്പെട്ട 
നാരായണൻ നായർ 


നമ്പർ സി2-4364 2021 . 


2021 


ജൂലൈ 19 . 


എന്നയാളുടെ 


മകൾ 


45 


( 7 ) 


No. C24377 / 2021 . 


19th July 2021 . 


എന്ന യാൾ 


പട്ടാമ്പി താലൂക്ക് , പരു തൂർ വില്ലേജ് , പള്ളിപ്പുറം 
സുമാലയം വാലിപ്പറമ്പിൽ സുമംഗല , പി . എന്നവർ 30-1-2021 
-ന് മരണപ്പെട്ടിട്ടുള്ള താണ് . ടിയാളുടെ അവകാശികൾക്ക് 
അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് കിട്ടേ ണ്ട തി ലേക്കായി 
പരേതയുടെ ഭർത്താവ് അശോക് കുമാർ , വി . കെ . സുമാലയം 
വാലി പ റ മ്പിൽ , പള്ളിപ്പുറം 

സമർപ്പിച്ച് 
അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയ തിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്ന തി നാൽ അവരെ മാത്രം 
അവകാശിക ളായി കാണിച്ചു കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് 
നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ആക്ഷേപം തെളിയിക്കേണ്ടതാണ് . തപാൽ മാർഗ്ഗമോ , നിശ്ചിത 
കാലാവധിക്കു ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


Notice is hereby given to all to whom it 
may concern that K. B. Venugopal , Thulasidalam , 
Kumaranellur , Kappur Village , Pattambi Taluk , Palakkad 
District , Kerala State has filed applicaton before this 
office for the issuance of a legal heirship certificate in 
respect of the legal heirs of his mother K. K. Vidyavathy , 
Kalamannil Kalathil House , Kumbidi , Anakkara Village , 
Pattambi Taluk , Palakkad District , Kerala State who died on 
25-5-2021 . Enquiry conducted through the Village Officer , 
Kappur reveals that the undermentioned are the legal 
heirs of the deceased . 


198 


31st AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


6891 


SCHEDULE 


( 2 ) 


നമ്പർ ബി3-5745 2021 . 


2021 ജൂലൈ 23 . 


Sl . 


Age 


Name of the 
legal heirs 


Relationship with 

the deceased 


No. 


1 


K. B. Venugopal 


Son 


70 


ഒ . 


2 


Bala C. Menon 


Daughter 


63 


മകൻ 


3 


K. B. Vijayalakshmi 


61 


നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ വില്ലേ ജിൽ നീലാമ്പ 
അബ്ദുള്ള , നീലാമ്പ് ഹൗസ് , ടി . ബി . റോഡ് , വണ്ടൂർ പി . 

വണ്ടൂർ എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യ 
ത്തിന് അവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഫി റോസ് 

നീലാമ്പ് എന്ന യാൾ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേ 
ഷണം നടത്തിയതിൽ ടിയാൻ 10-5-2021 -ാം തീയതി മരിച്ചുപോ 
യെന്നും പരേതന്റെ അവകാശികളായി നാല് പേർ മാത്രമാണു 
ള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ പരേതന്റെ മരണത്തിന് 
മുൻപ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നും അറിവായിരിക്കുന്നു . 


29 


It is proposed to issue legal heirship certificate in 
favour of the above said members . Objections if any 
against the issuance of the said certificate should be filed 
in person before the undersigned within 30 days from 
the date of publication of this notice in the Kerala 
Gazette . Those sent by post or filed after the stipulated 
time will not be considered at any level . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


റംലത്ത് 


ഭാര്യ 


63 


2 


ഹാസിഫ് , എൻ . 


മകൻ 


46 


Taluk Office , 
Pattambi . . 


( Sd . ) 
Tahsildar . 


3 


ഫിറോസ് നീലാമ്പ 


44 


> 


സുധീർ , എൻ . 


41 


>> 


MALAPPURAM DISTRICT 


Nilambur Taluk 


പരസ്യം 


മൽ പ്പറ ഞ്ഞ വ രാണ് മുസ്ലിം പിന്തു ടർച്ചാ വ കാശ 
നിയ മ പ കാരം പരേ തന്റെ അവ കാ ശി ക ളെ ന്നു ള്ള തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പസിദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാ മൂലം നിലമ്പൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി3-3509 2021 . 


2021 ജൂലൈ 23 . 


( 3 ) 


നമ്പർ ബി3-3208 2021 . 


2021 ജൂലൈ 23 . 


നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ വില്ലേജിൽ ഹേമചന്ദ്രൻ , കെ . 
ശാന്തിവില്ല , അമ്പലപ്പടി , വണ്ടൂർ പി . ഒ . എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവ ശ്യ ങ്ങ ൾക്കു വേണ്ടി അ ന ന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ശാന്തകുമാരി , പി . എന്നിവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 19-1-2019 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി മൂന്ന് പേർ മാത്രമാണുള്ളതെന്നും പരേതന്റെ 
മാതാപിതാക്കൾ പരേതന്റെ മരണത്തിന് മുൻപ് തന്നെ മരണ 
പ്പെട്ടിട്ടുണ്ട് എന്നും അറിവായിരിക്കുന്നു . 


നില മ്പൂർ താ ലൂ ക്കിൽ കരു വാരകുണ്ട് വില്ലേ ജിൽ 
നാരായണൻ , തൊടുവപ്പുലത്ത് ഹൗസ് , മയ്യന്താണി , ചന്തക്കുന്ന് 
പി . ഒ . എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യത്തിന് 
അവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
യശോദ എന്നവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
23-6-2018 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
കളായി എട്ട് പേർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാവ് 
പരേതന്റെ മരണത്തിന് മുൻപ് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


ഭാര്യ 


75 


ശാന്തകുമാരി 
വിനോദ് ഹേമചന്ദ്രൻ 


പേര് 


വയസ് 


പരേതനുമായുള്ള 


2 


മകൻ 


54 


കമ 
നമ്പർ 


ബന്ധം 


3 


ദിനേശ് ഹേമചന്ദ്രൻ 


49 


1 


യശാദ 


ഭാര്യ 


75 


2 


ചിത 


മകൾ 


64 


3 


56 


4 


മേൽ പറ ഞ്ഞ വ രാ ണ് ഹിന്ദു പിന്തു ടർച്ചാ വ കാശ 
നിയ മ പ കാരം പരേ തന്റെ അ വ കാശി ക ളെ ന്നു ള്ള തിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം നിലമ്പൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


49 


ഭാനുമതി 
മീരാഭായി , സി . 
രുഗ്മിണി 


5 


46 


> 


6 


ഷാജിമോൻ 


മകൻ 


54 


7 


ബാബു , സി . 


46 


>> 


8 


ജയശ്രീ 


മകൾ 


41 


Gaz . No.34 / 2021 / DTP ( CLR ) . 


199 


Salim A. 


Digitally signed by Salim A 
Date : 2021.09.29 13:45:48 
+ 05'30 ' 


